Kerala Gazette No. 25 dated 17th June 2008 . 
PART III 


FOREST DEPARTMENT 


തിരുവനന്തപുരം ഡിവിഷൻ 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ ആർ. 3574 / 2008. 

| 2008 മേയ് 30 . 
- താഴെ വിവരിക്കുന്ന വാഹനം ലേലം കൊള്ളുന്നതിന് താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ ലേലദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ നിശ്ചിത വിലയും നികുതിയും അടച്ചാൽ ഈ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ചതും പ്രത്യേകം മുദ്രവച്ചതുമായ ദർഘാസുകൾ നിശ്ചിത നിരതദ്രവ്യത്തോടൊപ്പം 
2008 ജൂൺ മാസം 23 -ാം തീയതി പകൽ 3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം പകൽ 3.30 മണിക്ക് 
അപ്പോൾ ഹാജരുള്ളവരെയും ദർഘാസ് വച്ചിട്ടുള്ളവരെയും മാത്രം പങ്കെടുപ്പിച്ച് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് വാഹനം 
പരസ്യമായി ലേലം ചെയ്യുന്നതും അതിനുശേഷം ടി ലേലത്തിൽ സന്നിഹിതരാകുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതുമായിരിക്കും. ലേലമോ ദർഘാസോ ഏതാണ് കൂടുതൽ ആ തുക വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ പേരിൽ 
ലേല | ദർഘാസ് സ്വകരിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ച് 
അറിയാവുന്നതുമാണ്. താല്പര്യമുള്ളവർക്ക് വാഹനം സൂക്ഷിച്ചിരിക്കുന്ന ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസ് കോമ്പൗണ്ടിൽ 
വച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ അനുവാദത്തോടെ വാഹനം പരിശോധിച്ചു ബോദ്ധ്യപ്പെടാവുന്നതുമാണ്. 

ഇനവിവരം 


വാഹനത്തിന്റെ വിവരം- - അംബാസിഡർ കാർ കെ . ആർ. റ്റി 1335 . - 
വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം- ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴസ് കോമ്പൗണ്ട്. 
നിരതദ്രവ്യം - 2,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + വില്പന നികുതി. 


ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ പ്രസ്തുത സ്ഥലത്തും സമയത്തും അടുത്ത പ്രവൃത്തി ദിവസം ലേല 
ദർഘാസ് നടത്തുന്നതാണ്. മറ്റേതെങ്കിലും കാരണത്താൽ ലേലം മാറ്റിവയ്ക്കേണ്ടി വന്നാൽ 27 - 6- 2008 - ന് പ്രസ്തുത സ്ഥലത്തും 
സമയത്തും ലേലം/ ദർഘാസ് നടത്തുന്നതായിരിക്കും. ലേല നിബന്ധനകളിൽ മാറ്റം ഉണ്ടാകുന്നതല്ല. ദർഘാസ് സംബന്ധിച്ച 
പൊതുനിബന്ധനകൾ ( 2001 ജനുവരി 30 - ലെ കേരള ഗസറ്റിൽ വാല്യം 46 , പാർട്ട് III പേജ് 48 , 49 ) ഇതിനും ബാധകമാണ്. 


( ഒപ്പ്) 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
തിരുവനന്തപുരം. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


കോട്ടയം ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ എ2- 7845 / 2007. 


2008 മേയ് 28. 


- 1. കോട്ടയം ഡിവിഷനിൽ ഉൾപ്പെട്ട എരുമേലി റെയിഞ്ചിലെ ഉറുമ്പിക്കര 1944 , 1945, 1946, 1947 അടച്ചുവെച്ച് തേക്ക് തോട്ടങ്ങളിൽ 
മാർക്ക് ചെയ്ത് നിറുത്തിയിരിക്കുന്ന മരങ്ങളിൽ നിന്നും ശേഖരിക്കാവുന്ന ഉരുൾ തടികൾ, തേക്ക് കഴകൾ, തേക്ക് ബില്ലററ്, 
തേക്ക് വിറക്, മററിനം വിറക് എന്നിവ ശേഖരിച്ച് പട്ടികയിൽ പറയുന്ന ഡിപ്പോകളിൽ എത്തിച്ച് തരംതിരിച്ച് അട്ടിവയ്ക്കുന്ന 
ജോലിക്ക് വനം വകുപ്പിൽ " എ ക്ലാസ് രജിസ്ട്രേഷനുളള കരാറുകാരിൽ നിന്നും നിലവിലുളള സപ്ലെ കൂപ്പ് കരാർ വ്യവസ്ഥ 
കൾക്ക് വിധേയമായി ഓരോ തോട്ടത്തിനും പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
- 2. ഈ ദർഘാസ് പരസ്യത്തിലെ നിബന്ധനകൾ ടി ജോലിക്കുളള ഉടമ്പടിയുടെ ഭാഗമായിരിക്കും. 
- 3. ദർഘാസ് ഫോറങ്ങൾ കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും പട്ടികയിൽ 
കാണിച്ചി രിക്കുന്ന വിലയ് ക്ക് 2 - 7 - 2008 മുതൽ 9 - 7 - 2008 ഉച്ചയ് ക്ക് 1 മണി വരെ യു ളള പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ അത് വാങ്ങിയ ആൾ മാത്രം ഉപയോഗിക്കേണ്ടതും പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന 
പ്രവൃത്തികൾക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതുമാണ്. 


Gaz. No . 25/ 2008/DTP. (Forest). 


4. ഈ കാര്യാലയത്തിൽ നിന്നും വാങ്ങിയ ദർഘാസ് കരാറുകാരൻ പൂരിപ്പിച്ച് മുഴുവനായും തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. 
കോട്ടയം ഡിവിഷണൽ ഫോറസ്റ് ഓഫീസറുടെ മേൽവിലാസം എഴുതിയതും കരാർ പണിയുടെ വിവരം കവറിനു 
മുകളിൽ കാണിച്ച് മുദ്രവച്ചതുമായ ദർഘാസുകൾ 9 - 7 - 2008 ഉച്ചകഴിഞ്ഞ് 1 മണിവരെ സ്വീകരിക്കുന്നതുമാണ്. ലഭിച്ച 
ദർഘാസുകൾ അന്നു തന്നെ വൈകിട്ട് 3 - ന് അപ്പോൾ സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ കോട്ടയം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറന്നു പരിശോധിക്കുന്നതാണ്. 
എന്തെങ്കിലും കാരണത്താൽ 9 - 7 - 2008 - ൽ ദർഘാസ് നടക്കാതെ വന്നാൽ ആയത് 16 - 7 - 2008 - ൽ ഇതേ സ്ഥലത്തും സമയത്തും 
നടത്തുന്നതാണ്. 

5. ദർഘാസ് സ്വീകരിക്കുന്നതിനും തുറന്നു പരിശോധിക്കുന്നതിനും നിശ്ചയിച്ചിട്ടുള്ള തീയതി പണിമുടക്ക്, ഹർത്താൽ, 
പൊതു അവധി ദിവസമായി വരുന്ന പക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയം വരെ പൂരിപ്പിച്ച ദർഘാസുകൾ 
സ്വീക രി ക്കു ന്നതും മുകളിൽ പറഞ്ഞ നിബ ന്ധ ന കൾക്ക് വിധേ യ മായി നിശ്ചിത സ്ഥലത്തും സമ യത്തും തുറന്നു 
പരിശോധിക്കുന്നതുമാണ്. 

- 6. നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്നതും ആവശ്യമായ ഉളളടക്ക ങ്ങൾ ഇല്ലാത്തതും ശരിയായ രീതിയിൽ 
പൂരിപ്പിച്ചിട്ടില്ലാത്തതുമായ ദർഘാസ് ഫോറങ്ങൾ നിരസിക്കപ്പെടുന്നതുമാണ്. 

7. ഓരോ ദർഘാസിനോടൊപ്പം പട്ടികയിൽ കാണിച്ചിട്ടുളള നിരതദ്രവ്യം കോട്ടയം ജില്ലാ ട്രഷറിയിൽ അടച്ചതിനുള്ള ചെലാൻ 
രസീതോ ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പണയപ്പെടുത്തിയ 
ഡെപ്പോസിററ് രസീതോ ഹാജരാക്കേണ്ടതാണ്. നിരതദ്രവ്യം അടയ്ക്കുന്നതിനുളള മേലൊപ്പിട്ട ചെലാൻ ആവശ്യപ്പെട്ടാൽ കോട്ടയം 
ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസറുടെ ഓഫിസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

8. ദർഘാസുകൾ ബേസിക് റേററിന്റെ എത്ര ശതമാനം നിരക്കിൽ ചെയ്യുമെന്നുള്ളതിന് ഓരോ തരത്തിലുള്ള ശതമാനം 
പട്ടികയിൽ പറയുന്ന അതാത് കൂപ്പിനു നേരെ ദർഘാസിൽ അക്ഷരത്തിലും അക്കത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. ഒരു 
ശതമാനത്തിന്റെ ഭിന്നങ്ങളായി സംഖ്യകൾ രേഖപ്പെടുത്താൻ പാടില്ലാത്തതാണ്. 
- 9. ദർഘാസ് ഫോറത്തിലെ എല്ലാ തിരുത്തലുകളും ദർഘാസുകാരൻ തന്നെ കയ്യൊപ്പിട്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. 

10 . ഒന്നിൽ കൂടുതൽ ദർഘാസുകാർ ഒരേ നിരക്ക് കാണിക്കുകയും ആയത് ഏററവും കുറഞ്ഞ നിരക്ക് ആയിരിക്കു 
കയും ചെയ്താൽ ഇവർക്കിടയിൽ ലേലം ചെയ്യുന്നതായിരിക്കും. 

11. കുറഞ്ഞ നിരക്ക് കാണിച്ചിട്ടുളള ഏതെങ്കിലും ദർഘാസുകാരൻ ലേലത്തിൽ ഒരു ശതമാനത്തിന്റെ ഭിന്നമല്ലാതെ 
കുറയ്ക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ദർഘാസ് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്ഇങ്ങനെയുളള ദർഘാസുകാരുടെ പേരുകൾ 
നറുക്കിട്ടെടുക്കുന്നതിന് അധികാരമുണ്ടായിരിക്കും. 

12. സാധാരണഗതിയിൽ ഏററവും കുറഞ്ഞ നിരക്ക് കാണിച്ചിട്ടുളള ദർഘാസുകൾ ദർഘാസുകാരന്റെ സ്വഭാവവും 
സാമ്പത്തിക സ്ഥിതിയും തൃപ്തികരമാണെന്ന്കണ്ടാൽ സ്വീകരിക്കുന്നതാണ്. എന്നാൽ ദർഘാസ് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന് 
യാതൊരു കാരണവുംകൂടാതെ ഏതു ദർഘാസും സ്വീകരിക്കുന്നതിനോ തളളിക്കളയുന്നതിനോ അധികാരമുണ്ടായിരിക്കും. ഇതി 
നെതിരെയുള്ള പരാതികൾ സ്വീകാര്യമല്ല . 

13. 9 - 3- 1976 - ലെ കേരള ഗസററിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള 23 - 2 -1976 - ലെ ജി. ഒ. ( പി ) 62/ 76/ AD അനുസരിച്ചുള്ള ചട്ടങ്ങൾ 
ദർഘാസ് എഴുതി സമർപ്പിക്കുന്ന ഏതൊരാൾക്കും ബാധകമായിരിക്കും. 

14. ഈ ഡിവിഷന്റെയോ പരിസര പ്രദേശത്തുള്ള ഡിവിഷനുകളുടെയോ പരിധിക്കുളളിൽ വരുന്ന തടി വ്യാപാരികൾ, 
സെയിൽ കൂപ്പ് കോൺട്രാക്ടർമാർ, തടിയുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്ന മറ്റ് ആളുകൾ എന്നിവരുടെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 

15 . ദർഘാസുകാരൻ ഈ ജോലിയുടെ നേരിട്ടുള്ള മേൽനോട്ടമോ നിയന്ത്രണമോ ഉളള സർക്കാർ ഉദ്യോഗസ്ഥനുമായി 
ബന്ധമുള്ളവരായിരിക്കരുത്. ഈ പറഞ്ഞ രീതിയിലുള്ള ബന്ധുത്വം എന്ന് വിവക്ഷിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ 
അച്ഛൻ, അമ്മ, മകൻ, മകൾ, സഹോദരൻ, സഹോദരി, അമ്മാവൻ, മരുമകൻ, ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അച്ഛൻ, അമ്മ, 
ഫസ്ററ് കസിൻ എന്നിവരാണ്. 

16. വിജയിയാകാത്ത ദർഘാസുകാരുടെ നിരതദ്രവ്യം ദർഘാസ് തുറന്ന് പരിശോധിച്ച ഉടനെ മടക്കിക്കൊടുക്കുന്നതാണ്. 
- 17. ദർഘാസുകൾ സമർപ്പിക്കുന്നതിനു മുമ്പായി ദർഘാസുകാരൻ ഉടമ്പടിയിലെ എല്ലാ വ്യവസ്ഥകളും മനസ്സിലാക്കിയിരി 
ക്കേണ്ടതാണ്. ഇതിനായി ഉടമ്പടി വ്യവസ്ഥയുടെ നക്കൽ ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസറുടെ കാര്യാലയത്തിൽ പ്രവൃത്തി 
ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് ലഭിക്കുന്നതാണ്. ഉടമ്പടി വ്യവസ്ഥകളെക്കുറിച്ച് അറിവില്ല എന്ന വാദവും ദർഘാസ് 
സമർപ്പിച്ച ശേഷം ഏതെങ്കിലും വ്യവസ്ഥയെപ്പറ്റിയുള്ള പരാതികളും യാതൊരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല. 

18. സ്വീകാര്യമായ ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാരൻ കരാർ തുക 3,00 ,000 രൂപയിൽ അധികരിക്കുന്നപക്ഷം 
അപ്രകാരം അധികരിച്ച തുകയുടെ 10 ശതമാനം വരുന്ന തുകയ്ക്കുള്ളറവന്യൂ അധികാരികളിൽ നിന്നുള്ള സോൾവൻസിയോ, 
ദേശസാൽകൃത ബാങ്കിൽ നിന്നുള്ള ബാങ്ക് ഗ്യാരന്റിയോ ഹാജരാക്കേണ്ടതാണ്. വിജയിയാകുന്ന ദർഘാസുകാരൻ ദർഘാസ് 
സ്വീകരിച്ചതായി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം മൊത്തം കരാർ തുകയുടെ 5 ശതമാനം വരുന്ന തുക 
കൂടിയത് 1, 00 ,000 ( ഒരു ലക്ഷം) രൂപ സെക്യൂരിററി ആയി അടച്ച് 60 രൂപ വിലയുള്ളമുദ്രപ്പത്രത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 
ഉടമ്പടിയുടെ മാതൃക ഡിവിഷണൽ ഫോറസ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ആവശ്യപ്പെടുന്നപക്ഷം പരിശോധി 
ക്കാവുന്നതാണ്. സെക്യൂരിറ്റി തുക ഏതെങ്കിലും സർക്കാർ ഖജനാവിൽ സേവിംഗ്സ് ബാങ്ക് നിക്ഷേപമായി അടയ്ക്കേണ്ടതും 
കോട്ടയം ഡിവിഷണൽ ഫോറസ്റ് ഓഫീസർക്ക് പണയപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുളളിൽ 
സെക്യൂരിറ്റി തുക അടച്ച് ഉടമ്പടി വയ്ക്കാതിരുന്നാൽ സെക്യൂരിററി തുക അടയ്ക്കുന്നതിനും ഉടമ്പടി വയ്ക്കുന്നതിനും 18 
ശതമാനം നിരക്കിൽ പിഴ പലിശ ഈടാക്കിക്കൊണ്ട് 15 ദിവസം വരെ ഡിവിഷണൽ ഫോറസ്റ് ഓഫീസർ അനുവദിക്കുന്ന 
താണ്. ദർഘാസ് സ്വീകരിച്ചതായി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ദർഘാസുകാരൻ സെക്യൂരിററി അടയ്ക്ക 
കയും എന്നാൽ ഉടമ്പടി വയ്ക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ഒരു ദിവസത്തേക്ക് 5 രൂപ നിരക്കിൽ പിഴ വാങ്ങി 
കൊണ്ട് ഉടമ്പടി വയ്ക്കുന്നതിന് 15 ( പതിനഞ്ച്) ദിവസം കൂടി ഡിവിഷണൽ ഫോറസ്റ് ഓഫീസർ അനുവദിക്കുന്നതാണ്. 


19. 18 -ാം നിബന്ധനയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സെക്യൂരിററി അടയ്ക്കുന്നതിനും ഉടമ്പടി വയ്ക്കുന്നതിനും വീഴ്ച 
വരുത്തിയാൽ ദർഘാസുകാരൻ അടച്ചിരിക്കുന്ന നിരതദ്രവ്യ വും സെക്യൂരിററി ഉണ്ടെങ്കിൽ അതും സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും ദർഘാസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ റദ്ദാക്കുന്നതും വീഴ്ചക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ജോലി 
മററ് ഏജൻസികളെക്കൊണ്ട് ചെയ്യിക്കുന്നതുമാണ്. ഇത്തരത്തിലുള്ള വീഴ്ച വരുന്നതുമൂലം സർക്കാരിന് എന്തെങ്കിലും നഷ്ടം 
ഉണ്ടായാൽ ആയത് വീഴ്ചക്കാരന്റെ പേരിലുള്ള കര കുടിശ്ശികയായി കണക്കാക്കുന്നതും ടി തുക ഡിവിഷണൽ ഫോറസ്റ് 
ഓഫീസർ നിശ്ചയിക്കുന്ന നിശ്ചിത സമയത്തിനകം വീഴ്ചക്കാരൻ അടയ്ക്കാതിരുന്നാൽ റവന്യൂ റിക്കവറി നിയമമോ മററ് 
ഏതെങ്കിലും നിയമപരമായ നടപടികൾ മൂലമോ വീഴ്ച്ചക്കാ ര നിൽ നിന്നും വസൂലാക്കു ന്നതു മാ യി രിക്കും. എന്നാൽ 
സർക്കാരിന് എന്തെങ്കിലും ലാഭമുണ്ടായാൽ വീഴ്ചക്കാരന് ആയതിന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . 

- 20. വിജയിയാകുന്ന ദർഘാസുകാരൻ 3 ലക്ഷത്തിൽ കവിയുന്ന കരാർ തുകയുടെ 10 ശതമാനം ഉടമ്പടി വയ്ക്കുന്നതിന് 
മുമ്പായി റവന്യൂ ഡിപ്പാർട്ടുമെന്റിൽ നിന്നും ലഭിച്ച ഒരു അഡീഷണൽ സോൾവൻസി സർട്ടിഫിക്കററ് താഴെ കൊടുത്തിരിക്കുന്ന 
മാതൃകയിലോ അല്ലെങ്കിൽ ആ തുകയ്ക്കുളള ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും ലഭിച്ച ബാങ്ക് ഗാരന്റിയോ 
ഹാജരാക്കേണ്ടതാണ്. അഡീഷണൽ സോൾവൻസി സർട്ടിഫിക്കറ്റ് ദർഘാസ് തുറക്കുന്നതിന് തൊട്ടുമുമ്പ് 3 മാസത്തിനകം 
ലഭിച്ചതായിരിക്കണം. 


സർട്ടിഫിക്കറ്റിന്റെ മാതൃക 


ശ്രീ / ശ്രീമതി.. ........... ക്ക് കയവിക്രയം ചെയ്യാവുന്ന സ്വന്തം പേരിലുള്ള വസ്തുവിനെ അടിസ്ഥാനമാക്കി. 
രൂപയുടെ സോൾവൻസി ഉളളതും ടി വസ്തുവിന്റെ പേരിൽ ടിയാന് യാതൊരു കട ബാദ്ധ്യതകളും ഇല്ലാത്തതുമാണെന്നും 
ഇതിനാൽ സർട്ടിഫൈ ചെയ്തുകൊളളുന്നു . 


തീയതി: 


( പേരും ഓഫീസിലും ) 
(തഹശീൽദാരുടെ ഒപ്പ്) 


21. കരാർ തുക 5000 ( അയ്യായിരം ) രൂപയോ അതിൽ കൂടുതൽ ആയിരുന്നാൽ അവസാന തുക ( ഫൈനൽ പേമെന്റ്) 
വിൽപ്പന നികുതി, ആദായ നികുതി, കാർഷികാദായ നികുതി എന്നിവ അടച്ച് തീർക്കുന്നതിനുളള സാക്ഷ്യപത്രം (ബന്ധപ്പെട്ട 
വകുപ്പ് അധികാരികളിൽ നിന്നുളള വ ) ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാക്കിയാൽ മാത്രമേ 
നൽകുകയുളളു . 

22. ഉരുൾ തടികൾ ശേഖരിക്കുമ്പോൾ തടി, പാസ് കൊടുക്കുന്ന തീയതി മുതൽ ഘനമരങ്ങൾ 3 മാസത്തിനുളളിലും 
അർദ്ധ ഘനമരങ്ങൾ 45 ദിവസങ്ങൾക്കുളളിലും തേക്ക്, വീട്ടി ബില്ലററുകൾ 2 മാസങ്ങൾക്കുളളിലും വെളള മരങ്ങൾ വെട്ടുന്ന 
തീയതി മുതൽ 15 ദിവസങ്ങൾക്കുളളിലും ഇല്ലെങ്കിൽ ഉടമ്പടി തീയതി അവസാനിക്കുന്നതിന്മുമ്പോ ഇവയിലേതാണോ 
ആദ്യം വരുന്നത് അതിന് മുമ്പായി ഡിപ്പോയിലെത്തിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ പ്രകാരം തടികൾ ഡിപ്പോയിലെത്തിക്കാൻ 
സാധിക്കാതെ വന്നാൽ ഉടമ്പടി കാലാവധിക്കുള്ളിലായി ഘനമരങ്ങൾക്ക് 3 മാസവും വെള്ള മരങ്ങൾക്ക് 15 ദിവസവും, 
ബില്ലററുകൾക്ക് 2 മാസവും കൂടി സമയം അനുവദിക്കുന്നതാണ്. അതിന് ഘനമരത്തിന് 1 ക്യൂ . മീറററിന് ഒരു മാസത്തേക്ക് 
1 രൂപ 75 പൈസ നിരക്കിലും വെളള മരത്തിന് 1 ക്യൂ . മീറററിന് 15 ദിവസത്തേക്ക് 2 രൂപ നിരക്കിലും ബില്ലററ്/ വിറകിന് ഒരു 
മെട്രിക് ടണ്ണിന് ഒരു മാസത്തേക്ക് 50 പൈസ നിരക്കിലും പിഴ ഈടാക്കുന്നതാണ്. ഈ കാലാവധിക്കുളളിലും കരാറുകാരൻ 
ഘനമരങ്ങളും ബില്ലററുകളും നീക്കം ചെയ്യാതിരുന്നാൽ മേൽപ്പറഞ്ഞ പിഴയുടെ ഇരട്ടി ഈടാക്കിക്കൊണ്ട് ഘനമരങ്ങളും വിറകും 
നീക്കം ചെയ്യുന്നതിന് സമയം ദീർഘിപ്പിക്കുന്നതിന് ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

വെളള മരങ്ങൾക്ക് കോട്ടയം ഹൈറേഞ്ച് സർക്കിൾ ഫോറസ്റ് കൺസർവേററർക്ക് ഡിവിഷണൽ ഫോറസ്റ് ഓഫീസർ 
അനുവദിച്ച് 15 ദിവസത്തിന് ശേഷം 30 ദിവസം കൂടി ക്യൂ . മീറററിന് 3 രൂപ 50 പൈസ നിരക്കിൽ പിഴ ചുമത്തിക്കൊണ്ട് നീക്കം 
ചെയ്യാൻ അനുവദിക്കാവുന്നതാണ്. ഇതു കൂടാതെ 45 ദിവസം കൂടി ആദ്യത്തെ 15 ദിവസത്തിന് ക്യൂ . മീ . 1- ന് 5 രൂപ 25 

പൈസയും അതിനുശേഷം ക്യൂ . മീറററിന് 7 രൂപയും പിഴ ചുമത്തി നീക്കംചെയ്യാൻ അനുവദിക്കുന്നതിന് ചീഫ് ഫോറസ്റ് 
കൺസർവേറ്റർക്ക് അധികാരം ഉണ്ടായിരിക്കും. അർദ്ധ ഘനമരത്തിന്റെ കാര്യത്തിൽ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് താഴെപ്പറയുന്ന 
ഉദ്യോഗസ്ഥൻമാർക്ക് അതാതിനു നേരെ കാണിച്ചിട്ടുളള പിഴ ചുമത്തി അനുവദിക്കാവുന്നതാണ്. 


കാലാവധി നീട്ടികൊടുക്കുന്ന 
അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ 


അനുവദിക്കുന്ന 
കാലാവധി 


ഒരു ക്യൂ . മീറററിനുളള 

പിഴ (രൂപ ) 


ഡിവിഷണൽ ഫോറസ്റ് ഓഫീസർ 


15 ദിവസം 


30 ദിവസം 


ഫോറസ്ററ് കൺസർവേററർ, 

ഹൈറേഞ്ച് സർക്കിൾ, കോട്ടയം 
ചീഫ് ഫോറസ്റ് കൺസർവേററർ , 
തിരുവനന്തപുരം 


കൂടുതൽ കാലാവധി 
- നീട്ടുന്നതിനുളള മുഴുവൻ 

അധികാരം 


മേൽപ്പറഞ്ഞ കാലാവധിക്കുശേഷം കൂപ്പിൽ അവശേഷിക്കുന്ന രജിസ്റർ ചെയ്ത എല്ലാ തടികളും വിറകും ബന്ധപ്പെട്ട 
റെയിഞ്ചാഫീസർമാർ ഏറെറടുക്കുന്നതും അങ്ങനെ കിടക്കുന്ന തടികൾക്ക് ക്യൂ . മീറററിന് 4 ( നാല്) രൂപ നിരക്കിലും വിറകിന് 
മെട്രിക് ടണ്ണിന് 2 (രണ്ട്) രൂപ നിരക്കിലും കരാറുകാരൻ പിഴ ഒടുക്കേണ്ടതും ഇതിൻമേലുളള കോൾ വിലയുടെ അവകാശം 
ഉപേക്ഷിക്കേണ്ടതുമാകുന്നു . തടികളും വിറകും നീക്കം ചെയ്യാത്തതുകൊണ്ടോ നീക്കം ചെയ്യാൻ താമസിച്ചതിനാൽ കേടു 
പാടുകൾ മൂലമോ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ വനം വകുപ്പ് കണക്കാക്കുന്ന നഷ്ടം കരാറുകാരനിൽ നിന്നും 
ഈടാക്കുന്നതാണ്. ഡിപ്പോയിൽ ഇറക്കുന്ന തടി/ വിറകിന് കരാറുകാരൻ ഡിപ്പോ ഓഫീസിൽ നിന്ന് രസീത് വാങ്ങേണ്ടതാണ്. 
കരാറുകാരൻ, എന്യൂമറേററ് ചെയ്തതുംഏൽപ്പിച്ചതുമായ എല്ലാ മരങ്ങളും ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ പരിശോധിച്ച് 
തീർത്തും കേടാണെന്നോ മുറിക്കു മ്പോൾ തടിക്ക് കേടു കൂടാതെ കിട്ടുകയില്ലെന്നോ അടുത്തു നിൽക്കുന്ന മര ത്തിന് 
കേടു കൂടാതെ മുറിക്കാൻ സാദ്ധ്യമല്ലെന്നോ സർട്ടിഫൈ ചെയ്ത മരങ്ങൾ ഒഴികെ മുറിച്ച് തടി ശേഖരിക്കേണ്ടതാണ്. ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ പ്രത്യേക അനുമതി കൂടാതെ മാർക്ക് ചെയ്തതിൽ മുറിക്കാതെ നിർത്തിയിരിക്കുന്നതോ മുറിച്ചിട്ടും തടി 
ശേഖരിക്കാതെ ഇട്ടിരിക്കുന്നതോ ആയ എല്ലാ മരങ്ങൾക്കും ഒരു മരത്തിന് 200 ( ഇരുനൂറ്) രൂപ നിരക്കിൽ കരാറുകാരൻ പിഴ 
ഒടുക്കേണ്ടതാണ്. 

തടികൾക്ക് നാശ മോശം സംഭ വി ച്ചാൽ ഷെഡ്യൂൾ ഡ് റേററ് അ നു സ രി ച്ചു ളള വില കരാ രു കാ രനിൽ നിന്നും 
ഈടാക്കുന്നതാണ്. 

23. കരാറുകാരൻ കൂപ്പിന്റെ ഒരററത്ത് നിന്നും മരം മുറിച്ച് തുടങ്ങേണ്ടതും, ക്രമമായി മറേറ അറ്റത്തേക്ക്മുന്നേറേണ്ടതു 
മാ ണ്. എല്ലാ മരവും തറ യോടു ചേർത്ത് മുറിക്കേ ണ്ട താ ണ്. എല്ലാ മര ങ്ങളും അറക്കവാൾ ഉപയോഗിച്ച് ഇടമുറി 
നടത്തേണ്ടതാണ്. 


24. കോൾ വില നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കപ്പെടുന്ന തടികൾക്കും ബില്ലററിനും കരാറുകാരനു നൽകുന്ന 
കോൾ വില അപ്രകാരം വിൽക്കുന്ന വിലയായി നിജപ്പെടുത്തുന്നതാണ്. 
- 25. കരാറുകാരൻ നിശ്ചിത സമയത്തിനുളളിൽ ഏതെങ്കിലും പണി മുഴുവനാക്കുന്നതിനോ എതെങ്കിലും പണികൾ 
ചെയ്യാതെ വീഴ്ച വരുത്തുന്നതിനോ ഇടയായാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ യുക്തമെന്നു തോന്നുന്ന വിധത്തിൽ ആ 
ജോലികൾ ഡിപ്പാർട്ടുമെന്റലായോ മറേറതെങ്കിലും കരാറുകാരൻ മുഖേനയോ ആദ്യ കരാരുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
ചെയ്യിക്കുന്നതും ഇങ്ങനെ ചെയ്യുമ്പോൾ സർക്കാരിന്എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ ആയത് വീഴ്ചക്കാരനായ കരാറുകാരന്റെ 
സെക്യൂരിറ്റിയിൽ നിന്നോ മറ്റു വസ്തുവകകളിൽ നിന്നോ ഈടാക്കുന്നതുമാണ്. 

| 26. ഉടമ്പടി തുക 10,000 (പതിനായിരം) രൂപയിൽ കൂടിയിരുന്നാൽ നോൺ റസിഡന്റ് കോൺട്രാക്ടർ ഒഴിച്ച് മററ് കരാറു 
കാരനിൽ നിന്നും ഓരോ പ്രാവശ്യം കൊടുക്കുന്ന ബില്ലിന്റെ തുകയിൽ നിന്നും നിയമപ്രകാരമുളള നിരക്കിൽ ആദായ 
നികുതിയും അനുബന്ധ നികുതികളും വിദ്യാഭ്യാസ സെസ്സും ഈടാക്കുന്നതാണ്. 
- 27 . കാലാകാലങ്ങളിൽ ഡിപ്പാർട്ടുമെന്റിൽ നിലവിലുളള നിരക്ക് ഈടാക്കിക്കൊണ്ട് കൂപ്പിൽ തടി വലിക്കുന്നതിന് 
ഡിപ്പാർട്ടുമെന്റൽ ആനയെ നിയോഗിക്കുന്നതിന് കരാറുകാരന് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. 

28. എല്ലാ തടികളും ഡിപ്പാർട്ടുമെന്റ് നിർദ്ദേശിക്കുന്ന ഡിപ്പോകളിൽ നിർദ്ദേശിച്ചിരുന്ന റൂട്ടുകളിൽ കൂടി മാത്രം കൊണ്ടുപോ 
കേണ്ടതാണ്. ഷെഡ്യൂളുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വഴിയിൽക്കൂടി അല്ലാതെ , മറേറതെങ്കിലും വഴിയിൽക്കൂടി തടി കൊണ്ടുപോ 
കേണ്ടിവരുന്നപക്ഷം ഡിപ്പാർട്ടുമെന്റിന് യുക്തമെന്നു തോന്നുന്നപക്ഷം തടി മററു റൂട്ടുകളിൽ കൂടി കൊണ്ടു പോ കാൻ 
അനുവദിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കോട്ടയം കൺസർവേറ്ററുടെ മുൻ അനുവാദത്തോടുകൂടിയുളള 
ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്കണക്കാക്കി അതിൽ നിന്നും ദർഘാസ് നിരക്ക് കുറവു ചെയ്തുളള കോൾ വിലയ്ക്ക് കരാറുകാരൻ 
അർഹനായിരിക്കും. 

29 . വർക്ക്മെന്റ് കോമ്പൻസേഷൻ ആക്ട്, തൊഴിൽ നിയമം തുടങ്ങിയ ഏതെങ്കിലും നിയമങ്ങൾ പ്രകാരം ഏതെങ്കിലും 
തൊഴിലാളിക്കോ കൂലിക്കാരനോ ഏതെങ്കിലും തുക കൊടു ക്കു വാ നു ണ്ട ങ്കിൽ ആയത് കരാറുകാരൻ കൊടുത്തു 
തീർക്കേണ്ടതാണ്. 


30 . ദർഘാസുകാരൻ പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം താൻ 15 -ാം നിബന്ധനയിൽ പറയുന്നതുപോലെ യാതൊരു ഉദ്യോഗ 
സ്ഥൻമാരുമായി ബന്ധമുളള ആളല്ല എന്നതിന് ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ്. 
- 31. ( എ ) മരം മുറിക്കുമ്പോഴും കടത്തിക്കൊണ്ടു പോകുമ്പോഴും ലോറിയിൽ നിന്നിറക്കുമ്പോഴും റോഡരികിൽ അട്ടി വയ്ക്ക 
മ്പോഴും കരാറുകാരൻ റോഡുകൾക്കോ പാലങ്ങൾക്കോ മറ്റു സ്വകാര്യ വസ്തുവകകൾക്കോ യാതൊരു കേടുപാടും സംഭവി 
ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അങ്ങനെയുളള കേടുപാടുകൾക്ക് കരാറുകാരൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. ഇങ്ങനെ 
യുള്ള കേടുപാടുകളുടെ പരിഹാരത്തുകയെ സംബന്ധിച്ച ഡിപ്പാർട്ടുമെന്റിന്റെ തീരുമാനം അന്തിമവും അതു സ്വീകരിക്കാൻ കരാ 
റുകാരൻ ബാദ്ധ്യസ്ഥനുമായിരിക്കും. ഇത്തരത്തിലുളള ഡിപ്പാർട്ടുമെന്റിന്റെ തീരുമാനപ്രകാരമുളള തുക കരാറുകാരനിൽ നിന്നും 
ഈടാക്കുന്നതാണ്. 

- ( ബി ) കേടുപാടുകൾ സംഭവിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെയോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിററി ബോർഡിന്റെയോ 
നിയന്ത്രണത്തിലുളള ഏതെങ്കിലും റോഡിനാണെങ്കിൽ കൊടുക്കേണ്ട പരിഹാരത്തുക ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസറും പൊതു 
മരാമത്തു വകുപ്പിലെയോ വിദ്യുച്ഛക്തി ബോർഡിന്റെയോ അസിസ്റന്റ് എഞ്ചിനീയറും കൂടി കണക്കാക്കുന്നതും അവരുടെ 
തീരുമാനം അന്തിമവും കരാറുകാരൻ ഇതു സ്വീകരിക്കുവാൻ ബാദ്ധ്യസ്ഥനുമായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ 
നഷ്ടപരിഹാരം നൽകുന്നതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതും തുക കരാറുകാരനിൽ നിന്നും ഈടാക്കുന്നതിന് 
പൊതുമരാമത്ത് വകുപ്പിനോ വിദ്യുച്ഛക്തി ബോർഡിനോ അധികാരമുണ്ടായിരിക്കുന്നതുമാണ്. 


32. കാലാകാലങ്ങളിൽ വനം വകുപ്പ് പുറപ്പെടുവിക്കുന്ന നിയമങ്ങളും ദർഘാസ് പരസ്യത്തിലേയും ഉടമ്പടിയിലേയും 
വ്യവസ്ഥകളും പാലിച്ചുകൊള്ളാമെന്നും ദർഘാസിൽ കാണിച്ചിട്ടുള്ള നിരക്കിൽ ജോലി ചെയ്തുകൊള്ളാമെന്നും ദർഘാസുകൾ 
സമർപ്പിക്കുന്ന ആൾ ദർഘാസിൽ തന്നെ ഒരു സമ്മതപത്രം തരേണ്ടതുമാണ്. 
- 33. ( എ ) മൊത്തം ദർഘാസ് തുക ഒരു ലക്ഷം രൂപയിൽ കൂടുതലായിരിക്കുമ്പോൾ ഏററവും കുറഞ്ഞ ദർഘാസ് 
തുകയേക്കാൾ 5 % കൂടുതൽ ആദായകരമല്ലാത്തതും മൊത്തം ദർഘാസ് തുക ഒരു ലക്ഷം രൂപ വരെ ആയിരിക്കുമ്പോൾ 10 % 
കൂടുതൽ ആദായകരമല്ലാത്തതുമായ പോസ്ററ് ഓഫറുകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതുമാണ്. ഇതര സാഹചര്യങ്ങളിൽ 
താഴെ പറയുന്ന നിബന്ധനകൾ പ്രകാരം പോസ്റ് ഓഫറുകൾ സ്വീകരിക്കുന്നതാണ്. 

(1) ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ 7 ദിവസത്തിനുളളിൽ പോസ്റ്റ് ഓഫർ കിട്ടിയിരിക്കണം. 
(2 ) ഏററവും കുറഞ്ഞ നിരക്കിലുളള ദർഘാസിന്റെ സെക്യൂരിററിയുടെ ഇരട്ടി തുക പോസ്റ്റ് ഓഫർ കൊടുക്കുന്നയാൾ 

കെട്ടിയിരിക്കണം. 
( 3 ) ഇങ്ങനെ അടയ്ക്കേണ്ട തുക രജിസ്റർഡ് നോട്ടീസ് കിട്ടി 7 ദിവസത്തിനകം ഒടുക്കിയിരിക്കണം. 
( ബി ) (1) പോസ്റ്റ് ഓഫർ നൽകുന്ന ആൾ മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിച്ചിട്ടു ണ്ട ങ്കിൽ ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസറു മായി എല്ലാ നിബ ന്ധ നകളും പാലിക്കാമെന്നുള്ളതിന് സെക്യൂരിററി തുക 
പണയപ്പെടുത്തിക്കൊണ്ട് ഒരുടമ്പടി വയ്ക്കേണ്ടതാണ്. 
(2 ) പോസ്ററ് ഓഫർ നൽകുന്ന ആൾ മേൽപ്പറഞ്ഞ നിബന്ധനകളെല്ലാം പാലിച്ചുകഴിഞ്ഞാൽ സാധാരണ പോലെ 
ആവശ്യമായ പരസ്യം നൽകിക്കൊണ്ട് പുനർ ദർഘാസുകൾ ക്ഷണിക്കുന്നതാണ്. ഇങ്ങനെ ക്ഷണിക്കുന്ന 
പുനർ ദർഘാസുകൾ പോസ്ററ് ഓഫർ നൽകിയ ആളേക്കാൾ കുറവായി ആരും നിരക്കുകൾ കാണിക്കു 
ന്നില്ലായെങ്കിൽ പോസ്റ്റ് ഓഫർ നൽകിയ ആൾക്ക് അയാൾ വാഗ്ദാനം ചെയ്ത നിരക്കിൽ ജോലി നൽകു 
ന്നതാണ്. പോസ്ററ് ഓഫർ നൽകിയ ആൾ ഇതിൽ നിന്നും പിന്തിരിയുന്ന പക്ഷം അയാൾ നൽകിയിട്ടുള 
സെക്യൂരിറ്റി സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതാണ്. എന്നാൽ ഓഫർ തന്ന ആളേക്കാൾ കുറഞ്ഞ നിരക്ക് 
ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ആ ആൾക്ക് നൽകുന്നതും പോസ്റ് ഓഫർ നൽകിയ ആളുടെ 

സെക്യൂരിററി തുക തിരിച്ചു നൽകുന്നതുമാണ്. 
- 34. മാർക്ക് ചെയ്ത മരങ്ങളിൽ നിന്നും കിട്ടാവുന്ന ഏകദേശം അളവാണ് പട്ടികയിൽ കാണിച്ചിട്ടുളളത്. എന്നാൽ മാർക്ക് 
ചെയ്തതും കരാറുകാരനെ ഏൽപ്പിച്ചതുമായ എല്ലാ മരങ്ങളിൽ നിന്നും കിട്ടാവുന്ന പരമാവധി തടികളും വിറകും കരാറുകാരൻ 
ശേഖരിച്ച് ഡിപ്പോയിൽ എത്തിക്കേണ്ടതുമാണ്. 
-- 35. കരാറിന്റെ കാലാവധി ഉടമ്പടി തീയതി മുതൽ 3 (മൂന്ന്) മാസം ആയിരിക്കും. സാധാരണ ഗതിയിൽ കാലാവധി നീട്ടി 
കൊടുക്കുന്നതല്ല . എങ്കിലും കരാറുകാരന്റെ നിയന്ത്രണാതീതമായ കാരണങ്ങളാൽ കൂപ്പിലെ ജോലികൾ നിശ്ചിത സമയത്തിനു 
ളളിൽ തീർക്കുവാൻ കഴിയാതെ വന്നാൽ താഴെപ്പറയുന്ന തരത്തിലുളള പിഴ ഈടാക്കിക്കൊണ്ട് ഡിവിഷണൽ ഫോറസ്റ് 
ഓഫീസർ ഒരു മാസം വരെയും കോട്ടയം ഹൈറേഞ്ച് സർക്കിൾ ഫോറസ്റ് കൺസർവേററർ 2 മാസം വരെയും ചീഫ് 
ഫോറസ്റ് കൺസർവേറാർ 3 മാസം വരെയും സമയം ദീർഘിപ്പിച്ചു കൊടുക്കുന്നതാണ്. 


തടി 
1. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അനുവദിച്ച ഒരു മാസത്തിനുളളിൽ ഡിപ്പോയിൽ ഇറക്കുന്ന തടികൾക്ക് 

ക്യൂബിക്ക് മീറററിന് 2 രൂപ നിരക്കിലും ബില്ലററ്സ് മെട്രിക് ടണ്ണിന് ഒരു രൂപ നിരക്കിലും. 
2. ഫോറസ്റ് കൺസർവേററർ അനുവദിച്ചിട്ടുളള 2 മാസത്തിനുളളിൽ ഡിപ്പോയിലിറക്കുന്ന തടികൾക്ക് ക്യൂബിക് 

- മീറററിന് 2.50 രൂപ നിരക്കിലും ബില്ലററ്സ് മെട്രിക് ടണ്ണിന് 1.25 രൂപ നിരക്കിലും. 
3. ചീഫ് ഫോറസ്റ് കൺസർവേററർ അനുവദിച്ചിട്ടുളള 3 മാസത്തിനുളളിൽ ഡിപ്പോയിലിറക്കുന്ന തടികൾക്ക് 

ക്യുബിക് മീറററിന് 3 രൂപ നിരക്കിലും ബില്ലററ്സ് മെട്രിക് ടണ്ണിന് 1.50 രൂപ നിരക്കിലും. 


36. കരാർ പണികൾ നടന്നുകൊണ്ടിരിക്കെ ഏതെങ്കിലും ഇനം തടിക്ക് ന്യായമായ വില കിട്ടാൻ ഇടയില്ലെന്നു ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർക്ക് ബോദ്ധ്യപ്പെട്ടാൽ അത്തരം മാർക്ക് ചെയ്ത മരങ്ങൾ മുറിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിന് അധി 
കാരമുണ്ടായിരിക്കുന്നതും ഇങ്ങനെയുളള ഒഴിവാക്കലിന് എന്തെങ്കിലും നഷ്ടപരിഹാരം ആവശ്യപ്പെടുവാൻ കരാറുകാരന് അവ 
കാശമില്ലാത്തതുമാണ്. 

37 . ഓരോ കോൾവില ബില്ലിൽ നിന്നും 10 ശതമാനം (പത്ത് ശതമാനം) പിടിച്ചുവയ്ക്കുന്നതും അങ്ങനെ പിടിച്ചുവയ്ക്കുന്ന 
തുക തടികൾ വിറ റ തി നു ശേ ഷം അ തു മൂ ല മു ണ്ടാ കുന്ന ബാദ്ധ്യത തിട്ട പ്പെടു ത്തി യ ശേഷം മാത്രം തിരിച്ചു 
നൽകുന്നതുമാണ്. 

- 38. മൊത്തം ശേഖരിച്ച തടികളുടെ അളവനുസരിച്ച് 2 ക്യുബിക് മീററർ തടിക്കോ ഭിന്നത്തിനോ ഒരു വക്ക കയർ എന്ന 
നില യിൽ സീനിയറേജ് റേററും വിൽപ്പന നികുതിയും 2 കബിക് മീററർ തടിക്കോ ഭിന്നത്തിനോ ഒരു ആന എന്ന 
നിരക്കിലുള്ള ആനയുടെ മേച്ചിൽക്കൂലിയും കരാറുകാരനിൽ നിന്നും നിയമാനുസൃതമായി ഡിപ്പാർട്ട്മെന്റിലെ നിലവിലുള്ള 
നിരക്കിൽ ഈടാക്കുന്നതുമാണ്. 

- 39 . വെളള മര ങ്ങൾ വാങ്ങിക്കുന്ന സ്ഥാപ ന ങ്ങൾക്ക് എന്തെങ്കിലും സൗജന്യ ങ്ങൾ അനു വാദി ക്കു ക യാണെങ്കിൽ 
അങ്ങനെയുളള അളവിന് കോൾവില കിട്ടുന്നതിന് കരാറുകാരൻ അർഹനായിരിക്കുന്നതല്ല . 

40. ഡിപ്പോയിലിറക്കേണ്ട തടിയും വിറകും ശേഖരിച്ചതിനുശേഷം മാത്രമേ തലവാരങ്ങളിൽ നിന്നും ചെറിയ തടികളും 
വിറകും ശേഖരിക്കാൻ അനുവദിക്കുകയുളളൂ . 


Gaz. No. 25/2008 /DTP. (Forest) 


41. തടികളും വിറകും ശേഖരിക്കുവാൻ കരാറുകാരൻ ക്രമമായ പുരോഗതി കാണിക്കേണ്ടതാണ്. 
- 42. വിജയിയാകുന്ന ദർഘാസുകാരൻ ഉടമ്പടി വ്യവസ്ഥകളനുസരിച്ച് ഉടമ്പടി ഒപ്പിട്ട് ജോലികൾ നടത്താത്തപക്ഷം ടി 
ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ഈ ജോലിക്ക് പുനർ ദർഘാസുകൾ വയ്ക്കുന്നതുമാണ്. പുനർ ദർഘാസിൽ 
കാണിക്കുന്ന നിരക്ക് ആദ്യത്തെ ദർഘാസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇതുമൂലം വരുന്ന വ്യത്യാസവും പരസ്യക്കൂലി 
ഉൾപ്പെടെ പുനർ ദർഘാസിനായി കൂടുതലായി ചിലവു വന്നതായി ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ കണക്കാക്കുന്ന തുകയും 
വീഴ്ചക്കാരനായ ദർഘാസുകാര നിൽ കരക്കുടിശ്ശികക്കാരെന്നുള്ള നിഗമനത്തിൽ നിലവിലുള്ള റവന്യൂ റിക്ക വറി ആക്ട് 
അനുസരിച്ചോ മറ്റേതെങ്കിലും നിയമവശത്തിൽ കൂടിയോ ടി തുക ഈടാക്കുന്നതാണ്. ലാഭം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയതിന് 
വീഴ്ചക്കാരന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. 


43. കൂപ്പിൽ ജോലി നടക്കുന്ന സമയത്ത് കേരള വനം വകുപ്പിലെ നിയമങ്ങളും ചട്ടങ്ങളും അതേ രീതിയിൽ പാലിക്കുവാൻ 
കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 

- 44. അനിവാര്യമായ സാഹചര്യത്തിൽ ദർഘാസുകാരൻ സമർപ്പിച്ച ഓഫറിൽപ്പെട്ട ജോലി ഭാഗികമായോ മുഴുവനുമായോ 
നിരസിക്കുവാനുള്ള അംഗീകാരം ഡിപ്പാർട്ടുമെന്റിൽ നിക്ഷിപ്തമാണ്. 
-- 45. കൂടുതൽ വിവരങ്ങൾ കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ കാര്യാലയത്തിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
അറിയാവുന്നതാണ്. 

46. ഈ നിബന്ധനയിൽ പറയുന്നതിൽ കൂടുതലായി എന്തെങ്കിലും വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുവാനുണ്ടെങ്കിൽ ആയത് 
ടെണ്ടർ ഫോറത്തിനൊപ്പം നൽകുന്നതും അതു കരാറുകാരൻ അംഗീകരിക്കേണ്ടതുമാണ്. അത് ഈ നോട്ടിഫിക്കേഷന്റെ 
ഭാഗമായിരിക്കുന്നതുമാണ്. 

47. സബ് കൂപ്പു കരാർ ജോലികൾ സംബന്ധിച്ച് വനം വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ആയതിനു കാലാ 
കാലങ്ങളിലുളള ഭേദഗതികളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


പട്ടിക 


തടി ഇനം 


കമ റെയിഞ്ച് 
നമ്പർ 


കൂപ്പിന്റെ 
പേര് 


ഏകദേശ അളവ് ഡിപ്പോയുടെ എത്തിക്കേണ്ട അടിസ്ഥാന 
ക്യൂ . മീ / മെ.ടൺ പേര് തടിയുടെ അളവ് നിരക്ക് 

ക്യൂ . മീ / മെ.ടൺ ക്യൂ . മീ / മെ .ടൺ 

- രൂപ 
( 5) (6 ) (7) 

(8) 


- ( 1) 


( 2) 


( 3) 


( 4) 


ഘനമരം 


1125 


285 


- 1805 


280 


2078 


- 1 എരുമേലി 1944 തേക്ക്തോട്ടം 

ഉറുമ്പിക്കര 
(13 .657 ഹെ .) 
2937 മരങ്ങൾ 


പാറമ്പുഴ 
വെട്ടിക്കാട് 
തലക്കോട് 
കോതമംഗലം 


280 


2078 


280 


2078 


34 


2174 


ഘനമരം 
ഡിസാപ്പിഡ് 


2448 


പാറമ്പുഴ 
വെട്ടിക്കാട് 
തലക്കോട് 
കോതമംഗലം 


2448 


2448 


വെള്ളമരം 


55 


പാറമ്പുഴ 


1758 


തേക്ക്കഴ 


146 


146 


1878 


ഉറുമ്പിക്കര 
ഡംമ്പിംഗ് ഡിപ്പോ 


തേക്ക് ബില്ലറ്റ് 


150 


150 MT 


1095 


പലജാതി വിറക് 


- 


500 


ടി 


500 MT 


1095 


അടങ്കൽ തുക രൂപ 38,80 ,000 
നിരതദ്രവ്യം - രൂപ 50,000 
ദർഘാസ് വില രൂപ 1,000 + മൂ . വ . നി . 


- ( 1) 


( 2 ) 


( 3 ) 


- (6 ) 


- ( 7 ) 


- ( 8 ) 


| ഘനമരം 


1310 


335 


1774 


325 


2047 


2 എരുമേലി 1945 തേക്ക്തോട്ടം 

ഉറുമ്പിക്കര 
( 15. 074 ഹെക്ടർ) 
3813 മരങ്ങൾ 


പാറമ്പുഴ 
വെട്ടിക്കാട് 
- തലക്കോട് 
കോതമംഗലം 


325 


2047 
2047 


325 


250 


70 


2143 


ഘനമരം 
ഡിസാപ്പിഡ് 


6 0 


2417 


പാറമ്പുഴ 
വെട്ടിക്കാട് 
- തലക്കോട് 
കോതമംഗലം 


50 


2417 


60 


2417 


വെള്ളമരം 


70 


പാറമ്പുഴ 


7 0 


1727 


തേക്ക്കഴ 


7 0 


7 0 


1850 


ഉറുമ്പിക്കര 
ഡമ്പിംഗ് ഡിപ്പോ 


തേക്ക് ബില്ലറ്റ് 


150 


150 MT 


1095 


പലജാതി വിറക് 


550 


ടി 


550 MT 


1095 


അടങ്കൽ തുക - രൂപ 41, 00 ,000. 
നിരതദ്രവ്യം - രൂപ 50, 000 
ദർഘാസ് വില - രൂപ 1000 + മൂ . വ . നി. 


3 എരുമേലി 


- ഘനമരം 


- 


1517 


1946 തേക്കുതോട്ടം 

ഉറുമ്പിക്കര 
( 12.947 ഹെക്ടർ) 
3246 മരങ്ങൾ 


പാറമ്പുഴ 
വെട്ടിക്കാട് 
തലക്കോട് 
കോതമംഗലം 


377 
380 
380 
380 


1749 
2022 
2 022 
2022 


117 


27 


ഘനമരം 
ഡിസാപ്പിഡ് 


3 0 


പാറമ്പുഴ 
വെട്ടിക്കാട് 
തലക്കോട് 
കോതമംഗലം 


2118 
2392 
2392 
2392 


30 
30 


വെള്ളമരം 


106 


106 


1702 


തേക്ക്കഴ 


145 


പാറമ്പുഴ 
ഉറുമ്പിക്കര 
ഡമ്പിംഗ് ഡിപ്പോ 


145 


1840 


300 


300 MT 


1095 


400 


400 MT 


1095 


തേക്ക് ബില്ലറ്റ് 

പലജാതി വിറക് 
അടങ്കൽ തുക - രൂപ 45,00,000. 
നിരതദ്രവ്യം --രൂപ 50,000. 
ദർഘാസ് വില - രൂപ 1000 + മൂ . വ . നി . 
1947 തേക്കുതോട്ടം - ഘനമരം 

- 
ഉറുമ്പിക്കര 
( 12 .848 ഹെക്ടർ) 
3250 മരങ്ങൾ 


- 4 എരുമേലി 


1230 


1230 


1791 


പാറമ്പുഴ 
വെട്ടിക്കാട് 
- തലക്കോട് 
കോതമംഗലം 


315 
305 
305 


2065 


2 065 
2065 


15m3 


2161 


ഘനമരം 
ഡിസാപ്പിഡ് 


2434 


പാറമ്പുഴ 
വെട്ടിക്കാട് 
തലക്കോട് 
കോതമംഗലം 


2434 


2434 


വെള്ളമരം 


55 


പാറമ്പുഴ 


1745 


തേക്ക്കഴ 


170 


1870 


ഉറുമ്പിക്കര 
ഡമ്പിംഗ് ഡിപ്പോ 


150 


150 


1095 


550 


550 


1095 


തേക്ക് ബില്ലറ്റ് 

പലജാതി വിറക് 
അടങ്കൽ തുക രൂപ 36,70,000 
നിരതദ്രവ്യം -രൂപ 50,000 
ദർഘാസ് വില - രൂപ 1000 + മൂ . വ . നി . 


ടെണ്ടർ ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 2 - 7 - 2008 മുതൽ 9 - 7 - 2008 ഒരു മണി വ രെ ( പ വർത്തി 
ദിവസങ്ങളിൽ) . 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 9 - 7 - 2008 ഉച്ചയ്ക്കുശേഷം 3 മണി. 
കരാർ കാലാവധി ഉടമ്പടി വയ്ക്കുന്ന തീയതി മുതൽ 3 മാസം. 


ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, 
കോട്ടയം. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
( കേരള ഗവർണ്ണർക്കു വേണ്ടി). 


ടിമ്പർ സെയിൽസ് ഡിവിഷൻ, കോഴിക്കോട് 


പുനർ ലേലപ്പരസ്യം 


അദ്ദേഹം അധികാരപ്പെടുത്തുന്നഏതെങ്കിലും ഉദ്യോഗസ്ഥനോ 

പാ . ( 5) - 6620 / 08 തീയതി 5 - 4 - 2008 ആയി ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( പാട്ടക്ഷൻ) , തിരുവനന്തപുരം പ്രസി 
ദ്ധീകരിച്ച ലേല നിബന്ധനകൾക്ക് വിധേയമായി പരസ്യമായി 
ലേലം ചെയ്ത്വിൽക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 
ഈ ഓഫീസിലോ മാ ന ന്ത വാ ടി യിലുള്ള ബേഗൂർ 
റെയി ബാ ഫീസിലോ തിരു നെ ല്ലി യിലെ ഫോറസ്റ്റ് 
സ്റ്റേഷനിലോഅന്വേഷിക്കാവുന്നതാണ്. 


നമ്പർ ടി1- 1054 / 2008 . 

2008 മേയ് 26 . 
- കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷന്റെ കീഴിൽ 
ചാലിയം തടി ഡിപ്പോയിൽപ്പെടുന്ന തെങ്ങിൻതോപ്പ് ബിറ്റ് 
നമ്പർ 1, ബിറ്റ് നമ്പർ 2, ബിറ്റ് നമ്പർ 3 എന്നിവ ഈ 
ഓഫീസിലെ 18 - 4 - 2008 - ലെ ഇതേ നമ്പർ ലേല പരസ്യ 
പകാരം ലേലം/ ദർഘാസ് ചെയ്യുകയുണ്ടായി. എന്നാൽ 
3 തോപ്പുകൾക്കും ന്യായവില ലഭിക്കാത്തതിനാൽ ലേലം 
ഉറപ്പിക്കുകയുണ്ടായില്ല . ഈ സാഹചര്യത്തിൽ പ്രസ്തുത 
ബിറ്റുകൾ 28- 6 - 2008 - ന് ചാലിയം ഡിപ്പോയിൽവെച്ച് രാവിലെ 
10 മണിക്ക് പുനർലേലം/ ദർഘാസ് ചെയ്യുന്നതായിരിക്കും. 
ഏതെങ്കിലും കാരണവശാൽ 28- 6 - 2008 - ന് ലേലം/ ദർഘാസ് 
നടത്തിയില്ലെങ്കിൽ അടുത്ത ലേലം 2 - 7 - 2008 - ന് നിശ്ചിത 
സമയത്ത് നടത്തുന്നതാണ്. ആദ്യ ലേലത്തിന് ബാധകമാക്കിയ 
ലേനിബന്ധനകൾക്ക് പുറമേ 8 - 4 - 2008 - ലെ കേരള ഗസറ്റ് 
നമ്പർ 15 - ൽ പ്രസിദ്ധീകരിച്ച ലേല വ്യവസ്ഥകൾകൂടി 
പുനർലേലത്തിന് ബാധകമായിരിക്കുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 

(ഒപ്പ്) 
നോർത്ത് വയനാട്, ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസർ, 
മാനന്തവാടി. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


കണ്ണൂർ ഡിവിഷൻ 

നോട്ടീസ് 
[ കേരള വനനിയമം 61 ( ബി ) പ്രകാരം) 

- ( 1 ) 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ്ആഫീസർ, 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


കോഴിക്കോട്. 


നോർത്ത് വയനാട് ഡിവിഷൻ, മാനന്തവാടി 


ദർഘാസ് / ലേലപ്പരസ്യം 


നമ്പർ ജെ . ഒ. ആർ. 1/2008 ( തിരുനെല്ലി). 


2008 മേയ് 28. 


നോർത്ത് വയനാട് ഡിവിഷനിലെ ബേഗൂർ റെയിഞ്ചിലെ 
തിരു നെല്ലി ഫോറസ്റ്റ് സ്റ്റേഷന്റെ അധി കാ ര പ രി ധി യിൽ 
ആക്കൊല്ലി ഭാഗത്ത് ബ്രഹ്മഗിരി എസ്റ്റേറ്റിൽ സെക്ഷൻ 5 
( KPT Act 1986) പ്രകാരം വിജ്ഞാപനം ചെയ്ത ഭൂമിയിൽനിന്നും 
മുൻകൂർ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായി സിൽവർ ഓക്ക് 
മരങ്ങൾ മുറിച്ചതിന് വനംവകുപ്പ് ഒ. ആർ. 1/ 08, 2 / 08 , 3 / 08, 
4 / 08 ( തിരുനെല്ലി) പ്രകാരം കേസ് ബുക്ക് ചെയ്യുകയുണ്ടായി. 
മേൽ കേസുകളിൽ ആകെ 623 കഷ്ണം സിൽവർ ഓക്ക്മര 
ങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ബഹുമാനപ്പെട്ട കോടതി മേൽ 
തടികൾ ലേലം ചെയ്ത് വിൽക്കുന്നതിന് അനുമതി ഉത്തരവ് 
നൽകുകയും ചെയ്തിട്ടുണ്ട്. മേൽ തൊണ്ടിയായി പിടിച്ചെടുത്ത 
വിവിധ അളവുകളോടുകൂടിയ 623 കഷ്ണം 66. 614 ക്യൂ . മീറ്റർ 
സിൽവർ ഓക്ക് തടികൾ ബേഗൂർ റെയിഞ്ചിന്റെ തിരുനെല്ലി 
ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്തുവച്ച് 27 - 6 - 2008 - ന് രാവിലെ 11 
മണിക്ക് നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ 


നമ്പർ ജി . ഒ.ആർ.- 8/ 2007. 

2008 മേയ് 27. 
കണ്ണൂർ ഡിവി ഷന് കീഴിലുള്ള കാഞ്ഞങ്ങാട് 
റെയിഞ്ചിന്റെ അധികാരപരിധിയിൽപ്പെട്ട നെല്ലിക്കുന്ന്- പാറക്കടവ് 
റോഡിന്റെ കൾവർട്ടിന് സമീപം അ ന ധി ക ത മായി 
ശേഖരിച്ചതായ 11 കഷണം വീട്ടിതടികൾ 10 -7 - 2007 -ാം തീയതി 
കാഞ്ഞങ്ങാട് റെയി അഞ്ച് സ്റ്റാഫ് കസ്റ്റഡി യി ലെ ടുത്ത് 
കാഞ്ഞങ്ങാട് റെയി ബിൽ ഒ . ആർ. 8 / 07 ആയി കേസ് 
ബുക്ക്ചെയ്ത് കേരള വനനിയമം 61 ( എ ) പ്രകാരം തുടർ 
നട പടികൾ സ്വീക രി ക്കു ന്ന തിന് കണ്ണൂർ ഡിവിഷണൽ 

ഫോറസ്റ്റ് ആഫീസർ മുമ്പാകെ ഹാജരാക്കുകയുണ്ടായി. ടി 
- കേസിൽ അന്വേ ഷ ണം നട ത്തി 15 ദിവ സ ത്തി നകം 
റിപ്പോർട്ട് സമർപ്പിക്ക ണ മെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് 
ടി 11 കഷണം വീട്ടിതടികൾ റെയിഞ്ച് ആഫീസറെ തിരിച്ച് 
ഏൽപ്പിക്കുകയുണ്ടായി. ടി കേസിൽ വിശദമായി അന്വേഷണം 
നട ത്തി കാഞ്ഞങ്ങാട് റെയി അഞ്ച് ആ ഫീ സർ സമർപ്പിച്ച 
റിപ്പോർട്ടിൽ ടി 11 കഷണം വീട്ടിതടികൾക്ക് ആധികാരിക 
രേഖകളു മായി ആരും അവകാശം ഉന്നയിച്ച് ഹാജരാകാ 
ത്തതിനാൽ ആയവ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ ശുപാർശ 
ചെയ്തി രി ക്കു ന്നു . ആ യ തി നാൽ ഈ കേസിൽ 
പിടിച്ചെടുത്ത 11 കഷണം വീട്ടിതടികൾക്ക് അവകാശികൾ 
ഉണ്ടങ്കിൽ ആയതിന് ആധികാരിക രേഖകളുമായി ഈ 

നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
കണ്ണൂർ, കണ്ണാ ത്തും ചാൽ എന്ന സ്ഥലത്തുള്ള കണ്ണൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
അല്ലാത്തപക്ഷം ടി സാധനങ്ങൾക്ക് അവകാശികൾ ആരും 
ഇല്ല എന്ന നിഗമനത്തിൽ കേരള വനനിയമം സെക്ഷൻ 69 
പകാരം സർക്കാ രി ലേക്ക് കണ്ടു കെ ട്ടു ന്ന താണ് എന്ന് 
ഇതിനാൽ അറിയിക്കുന്നു. 


( 2 ) 

കസ്റ്റഡിയിലെടുത്ത് തടികൾക്ക് അവകാശ വാദമു ന്ന യിച്ച് 

ആരുംതന്നെ വന്നിട്ടില്ലെന്നും ആയ തി നാൽ ടി തടികൾ 
നമ്പർ ജി . ഒ .ആർ. - 10 / 2007 . 

2008 മേയ് 27. 

സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന് ശുപാർശ ചെയ്തിരിക്കുന്നു . 
- കണ്ണൂർ ഡിവിഷനുകീഴിലുള്ള കാഞ്ഞങ്ങാട് ആയതിനാൽ കസ്റ്റഡിയിലെടുത്ത മേൽ തടികൾ സർക്കാരി 
റെയിഞ്ചിന്റെ അധികാരപരിധിയിൽപ്പെട്ട പാണത്തൂർ- കല്ലപ്പള്ളി 

ലേക്ക് കണ്ടുകെട്ടാൻ താൽക്കാലികമായി തീരുമാനിച്ചിരിക്കു 
പരിയാരം റോഡിനടുത്തുള്ള കല്ലപ്പള്ളി പാലത്തിനടുത്ത് 

ന്നു . ആ യ തി നാൽ ഈ കേസിൽ പിടി ച്ചെ ടുത്ത 
യാതൊരു അടയാളങ്ങളും ഇല്ലാതെ കിടന്നിരുന്ന 20 കഷണം 

2 0 കഷണം വീട്ടിതടി കൾക്കും 21 കഷണം ഇരുൾ തടി 
വീട്ടിതടികളും 21 കഷണം ഇരുൾ തടികളും കാഞ്ഞങ്ങാട് കൾക്കും അ വ കാ ശി കൾ ആരെങ്കിലും ഉണ്ട്ങ്കിൽ 
റെയിഞ്ച് ആഫീസറും സ്റ്റാഫും കസ്റ്റഡിയിലെടുക്കുകയും ഈ നോട്ടീസ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 
ഒ. ആർ. 10 / 07 ആയി കേസ് രജിസ്റ്റർ ചെയ്യുകയും ആയത് 30 ദിവസത്തിനകം കണ്ണൂർകണ്ണോത്തുംചാലിൽ പ്രവർത്തിച്ചു 
കേരള വനനിയമം 1961- ലെ സെക്ഷ ൻ 61 ( എ ) പ്രകാരം -- വരുന്ന കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ 
നടപടികൾ സ്വീകരിക്കുന്നതിന് ഓതറൈസ്ഡ് ആഫീസറായ ആധികാരിക രേഖകളുമായി ഹാജരാകേണ്ടതാണ്. അല്ലാത്ത 
കണ്ണൂർ ഡിവി ഷണൽ ഫോറസ്റ്റ് ആ ഫീ സർ മുമ്പാകെ പക്ഷം ഈ തടികൾക്ക് അവകാശികൾ ആരും ഇല്ല എന്ന 
ഹാജരാക്കുകയുണ്ടായി. ടി കേസിൽ വിശദമായി അന്വേഷണം 

നിഗ മ ന ത്തിൽ ടി തടി കൾ സർക്കാരിലേക്ക് കേരള 
നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വന നിയമം സെക്ഷൻ 69 പ്രകാരം മുതൽ കൂ ട്ടു ന്ന 
നിർദ്ദേശം നൽകിക്കൊണ്ട് ടി വീട്ടിതടികളും ഇരുൾ തടികളും 

താണെന്ന് അറിയിച്ചുകൊള്ളുന്നു . 
കാഞ്ഞങ്ങാട് റെയിഞ്ച് ആഫീസറെ തിരിച്ച് ഏൽപ്പിക്കു 
കയുണ്ടായി. ടി കേസിൽ വിശദമായി അന്വേഷണം നടത്തി 

ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
കാഞ്ഞങ്ങാട് റെയിഞ്ച് ആഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ കണ്ണൂർ. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


